Regn . No . KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


e 
सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


| Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 634/ 2012 -14 


കര 
GOVERND 


രള സർ 
NMENT OF 


ക്കോർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


7th May 2013 
2013 മേയ് 7 


No . 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


17th Vaisakha 1935 
1935 വൈശാഖം 17 


PART I 


Notification from Kerala Raj Bhavan 


AUCTION NOTICE 


No . GH7 - 317/ 2012 . 


7th April 2013 . 


The Royal Enfield 346 CC Bullet Motor Cycle 
owned by the Kerala Raj Bhavan bearing Registration 
Number KL -01 M 2425 and Engine Number 8B 528463 A 
respectively , will be sold in public auction on “ As is 
where is condition ” at 12 Noon on Wednesday the 22nd 
May 2013 , at the Kerala Raj Bhavan . 

2. The intending bidders should deposit an earnest 
money of 1 ,000 (Rupees One thousand only ) in cash 
before the commencement of the auction , which will be 
refunded to the unsuccessful bidders soon after the 
auction is over. The earnest money of the successful 
bidder will be adjusted against the bid amount. 

3. The auction will normally be confirmed in 
favour of the highest bidder, but the undersigned reserves 
the right to accept or reject any bid or to postpone the 
date of auction without assigning any reason whatsoever. 

4 . The successful bidder should remit the full bid 
amount plus VAT at the prescribed rate in cash 
immediately after the auction , failing which the earnest 
money deposited will be forfeited and the re -auction will 
be held at the risk . Cheques and draft will not be 


accepted . He will be made liable to make good any loss 
sustained as a result of such re -auction , but shall have no 
claim over profit, if any. 

- 5 . The successful bidder, on payment of the bid 
amount, should take steps immediately, to remove the 
motor cycle at his own expense . 

6 . The confirmation of the auction will be subject 
to the approval of the undersigned . 

7. The motorcycle can be inspected during office 
hours on any working days, from the 6th to 8th May 
2013 , between 11 a.m . to 1 p . m . with prior permission . 

കേരള രാജ്ഭവന്റെ ഉടമസ്ഥതയിലുള്ളതും യഥാക്രമം 
കെ .എൽ. 01 എം . 2425 ( KL - 01 M 2425) രജിസ്ട്ര ഷൻ 
നമ്പരും 8B 528463 A എഞ്ചിൻ നമ്പരുമുള്ളതുമായിട്ടുള്ള 
റോയൽ എൻഫീൽഡ് നിർമ്മിതമായ 346 CC മോട്ടോർ 

സൈക്കിൾ 2013 മേയ് മാസം 22 -ാം തീയതി ബുധനാഴ്ച ച 
ഉച്ചയ്ക്ക് 12 മണിക്ക് രാജ്ഭവൻ ഗ്യാരേജിൽ വച്ച് പരസ്യമായി 
ലേലം ചെയ്തു വിൽക്കുന്നതാണ്. 

- 2 . പസ്തുത ലേലത്തിൽ പങ്കെടുക്കുവാൻ 
താൽപര്യമുള്ളവർ നിരതദ്രവ്യമായി ? 1,000 (ആയിരം രൂപ) 

കെട്ടിവയ്ക്കേണ്ടതാണ്. ലേലം പിടിക്കാത്തവർക്ക് ഈ തുക 
ലേല അവസാനം തിരികെ കൊടുക്കുന്നതും ലേലം 
പിടിക്കുന്ന വ്യക്തിക്ക് ഈ തുക ലേലത്തുകയിൽ വക 
വയ്ക്കുന്നതുമായിരിക്കും. 


7th APRIL 2013] 


KERALA GAZETTE 


- 3. ഏറ്റവും ഉയർന്ന തുകയ്ക്ക് ് ലേലം പിടിക്കുന്ന - 5 . ലേലം പിടിക്കുന്ന വ്യക്തി ലേലത്തുക 
വ്യക്തിയുടെ പേരിൽ ലേലം സ്ഥിരപ്പെടുത്തുന്നതും എന്നാൽ - അടയ്ക്കുന്നതോടൊപ്പം സ്വന്തം ചെലവിൽ മോട്ടോർ 
കാരണമില്ലാതെ തന്നെ ടി ലേലം അസ്ഥിരപ്പെടുത്തുവാനും സൈക്കിൾ രാജ്ഭവൻ പരിസരത്തു നിന്നും ഉടനടി 
ഇതു മറ്റൊരവസരത്തിലേക്ക് മാറ്റിവയ്ക്കു വാനുമുള്ള മാറ്റേണ്ടതാകുന്നു . 
സമ്പൂർണ്ണാധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനിൽ 
നിക്ഷിപ്തമായിരിക്കും. 

- 6 . ലേലം അന്തിമമായി സ്ഥിരപ്പെടുത്തുന്നത് 

സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ താഴെ ഒപ്പിട്ടിരിക്കുന്ന 
4. ലേലം പിടിക്കുന്ന വ്യക്തി വാറ്റ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്റെ അംഗീകാരത്തിന് വിധേയമായിരിക്കും. 
മുഴുവൻ തുകയും ഏൽപ്പിക്കേണ്ടതും വീഴ്ച വരുത്തിയാൽ 
ഈ ലേലം അസ്ഥിരപ്പെടുത്തുന്നതും പുനർ ലേലം 

- 7 . 2013 മേയ് മാസം 6 -ാം തീയതി മുതൽ 8 -ാം 
ചെയ്യുന്നതും നിരതദ്രവ്യമായി അടച്ച തുക തിരികെ 

തീയതി വരെയുള്ള പ്രവൃത്തി ദിനങ്ങളിൽ രാവിലെ 
നൽകാതിരിക്കുന്നതുമായിരിക്കും. ചെക്കുകളും ഡാറ്റുകളും 

11 മണിക്കും 1 മണിക്കും ഇടയ്ക്കുള്ളസമയത്ത്മുൻകൂർ 
സ്വീകരിക്കുന്നതല്ല . പുനർ ലേലം നടത്തേണ്ടിവരികയാ 

അനുവാദത്തോടുകൂടി വാഹനം പരിശോധിക്കാവുന്നതാണ്. 
ണെങ്കിൽ ഇതിനോടനുബന്ധിച്ചുള്ള ഏതെങ്കിലും 
വിധത്തിലുള്ള നഷ്ടമുണ്ടായാൽ വീഴ്ചവരുത്തിയ The Kerala Raj Bhavan , 
ലേലക്കാരനിൽനിന്ന് തുക ഈടാക്കുന്നതും ലാഭത്തിൽ Thiruvananthapuram . 

( Sd .) 
യാതൊരു വിധത്തിലുള്ള അവകാശം ഉണ്ടായിരിക്കുകയുമില്ല . ( Phone No. 2721100) 

Secretary to Governor. 


